© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Notifications by Heads of Departments 
Agriculture Development and Farmers ' 

Welfare Department 


ദർഘാസ് പരസ്യം 


ഉദ്ദേശ തുക ? 3,50,000 . 


നമ്പർ റ്റി.ബി. ( 5 ) -2064/2021 . 


2021 മാർച്ച് 24 . 


നിരതദ്രവ്യം ? 3,800 . 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


അസ്സൽ ? 500 + 

12 % ജി.എസ്.റ്റി . 


കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ ഉത്തരവ് 
പകാരം താഴെ പ്പറ യുന്ന പ്രവൃത്തി ചെയ്യുന്ന തിനുവേണ്ടി 
21 - 4 - 20 21 ബുധനാഴ്ച പകൽ 12 മണിവരെ നിശ്ചിത 
യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ നിന്നും സീൽ 
ചെയ്ത കവറു ക ളിൽ മത്സര സ്വഭാ വ മുള്ള ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ഡ്യൂപ്ലിക്കേറ്റ് ? 200 + 12 % ജി.എസ്.റ്റി . 


പ്രവൃത്തിയുടെ കാലഘട്ടം - 1-5-2021 മുതൽ 31-3-2022 വരെ . 


ടെണ്ടർ സ്വീകരിക്കുന്ന സ്ഥലവും അവസാന തീയതിയും 
സമയവും- പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് , കോട്ട യം . 
21-4-2021 ബുധനാഴ്ച പകൽ 12 മണി വരെ . 


( പ്രവൃത്തിയുടെ പേര് - കോട്ടയം പിൻസിപ്പൽ കൃഷി 
ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കൃഷി വകുപ്പിന്റെ വിവിധ 
ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട തെങ്ങിൻ തൈകൾ , വിത്ത് 
തേങ്ങ , വളങ്ങൾ , മറ്റു നടീൽ വസ്തുക്കൾ എന്നിവ കോട്ടയം 
ജില്ല യിലെ കൃഷി ഭവനുകളിലും പിൻ സിപ്പൽ കൃഷി 
ഓഫീസർ നിർദ്ദേശിക്കുന്ന മറ്റു സ്ഥലങ്ങളിലും എത്തിച്ചു 
നൽകുക . 


ടെണ്ടർ തുറക്കുന്ന സ്ഥലവും നിശ്ചിത തീയതിയും 
സമയവും -21-4-2021 ബുധനാഴ്ച 3 മണി . പ്രസ്തുത ദിവസം 
അവ ധി യാ യാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 
സമയത്തും സ്ഥലത്തും ടെണ്ടർ നടപടികൾ നടത്തുന്നതായിരിക്കും . 


Gaz . No. 14 / 2021 / DTP ( Agriculture ) . 


27 


15th MAY 2018 ] 


AGRICULTURE DEVELOPMENT AND FARMERS ' WELFARE DEPARTMENT 


16 


കൃ ഷി 


നിരതദ്രവ്യം കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ 
പേർക്ക് എസ് . ബി . ഐ . കോട്ടയം ബ്രാഞ്ചിൽ മാറാവുന്നവിധം 
ഡാഫ്റ്റായി ടെണ്ടർ ഫോറത്തോടൊപ്പം ഹാജരാക്കേണ്ടതാണ് . 
ദർഘാസും അനുബന്ധ രേഖകളും ഈ ആഫീസിൽ നിന്നും 
21-4-2021 ബുധനാഴ്ച പകൽ 11 മണിവരെ ലഭിക്കുന്നതാണ് . 


നിബന്ധനകൾ 


1. ഒരു ലോറി യിൽ ഒരു സമയം കയറ്റണ്ട് സാധ ന 
ങ്ങളുടെ കുറഞ്ഞ അളവ് താഴെ കൊടുക്കുന്നു . 


-1300 


( 1 ) തെങ്ങിൻ തൈകളുടെ എണ്ണം 
( 2 ) പ്ലാസ്റ്റിക് കവറിലുള്ള സാധാരണ തൈകൾ 

2000 കവർ എണ്ണം ഒരു നിരയിൽ . 
( 3 ) പ്ലാസ്റ്റിക് കവറിലുള്ള ഗ്രാഫ്റ്റ് ബഡ് ലെയർ 

തെകൾ -1000 എണ്ണം 
( 4 ) കുരുമുളക് വള്ളികൾ 1500 കവർ ഒരു നിരയിൽ 

6000 വള്ളികൾ ( 6000-7000 വള്ളികൾ ) 


10 . 


( 5 ) വിത്തു തേങ്ങ -4500 എണ്ണം 


11 . 


( 6 ) നെല്ല് , പയർ വിത്തുകൾ -5 ടൺ 
( 7 ) വാഴ വിത്തുകൾ -5 ടൺ 


( 8 ) ഗോബാഗ് 

-300 എണ്ണം ഒരു നിരയിൽ 


7 , പിൻ സിപ്പൽ 

ഓഫീസർ , കോട്ടയം 
നിയോ ഗി ക്കുന്ന ഉദ്യോഗ സ്ഥൻ നിർദ്ദേ ശി ക്കുന്ന 
വിധത്തിൽ വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതും 
ഏറ്റവും ദൂരം കുറഞ്ഞ മാർഗ്ഗണ് ട്രാൻസ്പോർട്ടിംഗ് 
നടത്തേണ്ടതുമാണ് . 
8. ട്രാൻസ്പോർട്ടിംഗ് ബില്ലിൽ ഒപ്പം ഡ്യൂട്ടിക്ക് നിയോഗിക്ക 
പ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ ഒപ്പും ഏറ്റവും ദൂരം കുറഞ്ഞ 
മാർഗ്ഗത്തിലൂടെയാണ് നടീൽ വസ്തുക്കൾ ട്രാൻസ്പോർട്ട് 
ചെയ്തത് എന്ന സാക്ഷ്യപത്രവും 

നൽകേണ്ടതാണ് . 
നിയോഗിക്ക പ്പെ ടുന്ന ഉദ്യോഗസ്ഥൻ ശുപാർശ 
ചെയ്യുന്ന ദൂരം കണക്കാക്കി അർഹമായ തുക മാറി 
നൽകുന്നതായിരിക്കും . 
9. ട്രാൻസ്പോർട്ടിംഗ് പ്രവൃത്തിക്കിടയിൽ ഉണ്ടാകുന്ന 
അപകടങ്ങൾക്കും അതുമൂലമുള്ള നാശനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കും . 
കുറ ഞ്ഞ ഭാര ത്തിലും സാധ ന ങ്ങ ളു ടെ കുറഞ്ഞ 
എണ്ണത്തിലും പോകേണ്ടിവരുന്ന ടിപ്പുകളിൽ നിരക്കുകളിൽ 
ആ വ ശ്യ മായ നീക്കു പോ ക്കു കൾ കുറ വു ക ൾ 
വരുത്തുവാൻ പ്രിൻസിപ്പൽ കൃഷി ആഫീസർക്ക് പൂർണ്ണ 
അധികാരമുണ്ടായിരിക്കും . 
ക രാ റു കാ രിൽ നിന്നും അതാതു കാല ങ്ങ ളിൽ 
നില വിലുള്ള നിര ക്കി ലു ള്ള 

ആദാ യ നി കു തി 
ഈടാക്കുന്നതാണ് . 
12. ട്രാൻസ്പോർട്ടിം ഗിൽ സർക്കാരിന് ഏതെങ്കിലും 
വിധത്തിൽ നഷ്ടം ഉണ്ടെങ്കിൽ ആയത് പിഴയോടുകൂടി 
ഈ തുകയിൽ നിന്നും കുറയ്ക്കുന്നതാണ് . കൂടുതൽ 
വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ ഈ 
ആഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ് . 

സമയം കൂടുതൽ വാഹനങ്ങൾ ആവശ്യമായി 
വരുന്ന സാഹചര്യത്തിൽ ആയത് ലഭ്യമാക്കേണ്ടതാണ് . 
14. വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ലോറി കോൺടാക്ടർ 

പ്രവർത്തിക്കുകയോ നിശ്ചിത പരിധിക്കുള്ളിൽ നടീൽ 
വസ്തുക്കളുടെ വിതരണം പൂർത്തിയാക്കാതിരിക്കുകയോ 
ചെയ്യുന്ന പക്ഷം കോൺടാക്റ്റ് റദ്ദാക്കുന്നതിനുള്ള 
അ ധി കാരം പിൻ സിപ്പൽ കൃഷി ഓഫീസർക്ക് 
ഉ ണ്ടാ യി രിക്കു ന്ന താ ണ് . മാത്ര മല്ല ആയ തു മൂലം 
ഉണ്ടാ കുന്ന എല്ലാ 

നഷ് ട ങ്ങൾക്കും പൂർണ്ണ 
ഉത്ത ര വാദിത്വം കോൺടാക്ട്ടർക്ക് മാത്ര മാ യി രി 
ക്കുന്നതാണ് . ടി നഷ്ടം റവന്യൂ റിക്കവറി അടക്കമുള്ള 

നിയമാനുസൃത മാർഗ്ഗത്തിലൂടെ ഈടാക്കുന്നതാണ് . 
15. എല്ലാ സർക്കാർ ലേല | ടെണ്ടർ വ്യവസ്ഥകളും ഈ 

ടെണ്ടറിനും ബാധകമായിരിക്കും . 
ടെൻഡർ യാതൊരു വിധ കാരണവും കാണിക്കാതെ 
നിര സിക്കാ നുള്ള അധികാരം പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസറിൽ നിക്ഷിപ്തമാണ് . 
ലേലം ഉറപ്പിച്ചു കിട്ടുന്ന യാൾ അയാളുടെ ബാങ്ക് 
പാസ്ബുക്കിന്റെ ഒന്നാമത്തെ പേജിന്റെ പകർപ്പും 
ഹാജരാക്കേണ്ടതാണ് . 


2 . 


13 . 


ഒര 


വാഹനങ്ങൾ ടെൻഡർ പ്രകാരമുള്ള ലോഡോടുകൂടി 
ഓടുന്നതിന് ആവശ്യമായ നിരക്ക് 1 കിലോ മീറ്ററിന് 
എന്ന കണക്കിൽ സാധാ രണ റോഡ് , ഹൈറേഞ്ച് 
റോഡ് എന്ന് പ്രത്യേകം തരം തിരിച്ച് ദർഘാസുകളിൽ 
വ്യക്ത മായി എഴു തി യി രി ക്ക ണം . ലോ ഡാ ട 
കൂടിയ തല്ലാത്ത ഓട്ടത്തിന് ചാർജ്ജ് നൽകുന്ന തല്ല . 
ഏറ്റവും ദൂരം കുറഞ്ഞ മാർഗ്ഗങ്ങളിലൂടെ സാധനങ്ങൾ 
എത്തിക്കേണ്ടതാണ് . 
3. ടെണ്ടർ ഉറപ്പിച്ചതായി അറിയിപ്പ് കിട്ടിയാൽ 15 ദിവസ 

ത്തി നുള്ളിൽ കരാറു കാ രൻ നില വിലുള്ള നിയ മം 
അനുസരിച്ച് X 200 - ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ 
ഉടമ്പടിയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ? 5,000 
( അയ്യായിരം രൂപ മാത്രം ) കോട്ടയം പ്രിൻസിപ്പൽ കൃഷി 
ആഫീസറുടെ പേരിൽ കോട്ടയം എസ് . ബി . സി . യിൽ 
മാറത്തക്കവിധമുള്ള ഡി . ഡി . യായി സമർപ്പിച്ചിരിക്കണം . 


4 . 


ദർഘാസ് ഫോറങ്ങൾ ഒരു കാരണവശാലും കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല . 


16 . 


നാശ o 


5. ട്രാൻസ്പോർട്ടിംഗിൽ നടീൽ വസ്തുക്കൾക്കോ മറ്റു 
സാ ധ ന ങ്ങൾ കോ 

സംഭ വി ക്കു ക യോ 
ഏതെങ്കിലും തരത്തിൽ ഗുണമേൻമ നഷ്ടപ്പെടുകയോ 
ചെയ് താൽ ആയ തിന്റെ നിയ മാ നു സ ത മായ 
വിലയുടെ മൂന്നിരട്ടി വില കോൺടാക്ടറിൽ നിന്നും 
ഈടാക്കുന്നതാണ് . 


17 


6 . 


കേരള സംസ്ഥാനത്തിനുള്ളിൽ പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നിർദ്ദിഷ്ട 
സമയപരിധിക്കുള്ളിൽ കൊണ്ടു വരികയോ കൊണ്ടു 
പോകുകയോ ചെയ്യേണ്ടതാണ് . 


പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ 
കാര്യാലയം , 

( ഒപ്പ് ) 
കോട്ടയം . 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ . 


28 


